GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


Reg. No. KL /TV ( N ) /634 / 2018-20 


கேலை 


TULO00 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം,, 

ചൊവ്വ 


2020 molom 3 
3rd November 2020 


veljo 9 


നമ്പർ 


1196 mjelio 18 
18th Thulam 1196 


43 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 Hoolho 12 
12th Karthika 1942 


PART III 


Co - operative Department 


REGISTRATION CERTIFICATE 


2. Date of Registration — 24-8-2020 . 


3. Address— Vyttila P. O. , Cochin 19 . 


No. O ( 1 ) 3353/2019 . 


24th August 2020. 


4. Liability — Limited. 


5. Area of Operation - Kanayannur Taluk in 

Ernakulam District 


6. Main Object — To Promote Thrift, Self help , Mutual 

help and Co Operation among members . 


I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co -operative Societies Act , 1969 ( Act 21 of 1969 ) that the 
following Society, the particulars which are furnished in 
the Categorical Statement is registered by me today as a 
Co - operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
under mentioned society are also hereby registered under 
the said Section , 


7. Type of Society — Miscellaneous Societies- ( 1 ) Social 


Welfare Societies , as per Rule 15-12 . ( 1 ) . 


8. Authorized Share Capital— * 1,00,00,000 . 


9. Maximum Borrowing Power — 150 times of 


Categorical Statement 


paid up Share Capital + Reserve Fund . 


1. Name and Number of the Society — Koru Assan 

Memorial Social Welfare Co - Operative Society 


Office of the Joint Registrar of 
Co -operative Societies ( General ) , 
Ernakulam . 


( Sd . ) 
Joint Registrar. 


Limited E1427 . 


Gaz . No. 43 / 2020 / DTP ( Co - operative ) . 


329 


24th DEC . 2019 ] 


CO -OPERATIVE DEPARTMENT 


158 


പക്ഷം 


ക്ലെയിം നോട്ടീസ് 
നമ്പർ കെ2-307012019 . 

2020 സെപ്റ്റംബർ 9 . 
കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ )-ടെ 15-10-2019 - ലെ 5853/2016/ എ.ഇ.എൽ. കെ.ഡിസ്. 
നമ്പർ ഉത്തരവ് പ്രകാരം ക്ലിപ്തം നമ്പർ 1596 കണ്ണൂർ ജില്ലാ 
എഞ്ചി നീ യ റിംഗ് ആന്റ് ടക് നി ക്കൽ ലേബർ 
കോൺ ടാക് ട് സഹ ക ര ണ സംഘ ത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് ലിക്വിഡേറ്ററായി കണ്ണൂർ-2 യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ചിട്ടുണ്ട്. ടി സംഘത്തിൽ നിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ആയതിന്റെ 

രേഖാ മൂ ലവും എന്തെ ങ്കിലും സംഘ ത്തിൽ 
ഒടുക്കുവാനുണ്ടെങ്കിൽ ആയതും ഈ നോട്ടീസ് തീയ്യതി മുതൽ 
60 ദിവസത്തിനകം താഴെ ഒപ്പ് വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥൻ 
മുമ്പാക സമർപ്പി ക്കേ ണ്ട താ ണെന്ന് ഇതി നാൽ 
അറി യിച്ചു കൊ ള്ളു ന്നു . ഇത്ത ര ത്തിൽ എന്തെ ങ്കിലും 
അവകാശങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ലഭിച്ചില്ലായെങ്കിൽ 
ആർക്കും യാതാ രു വിധ അ വ കാ ശ വും ഇല്ല എന്ന 
നിഗ മ ന ത്തിൽ നിയ മ പ കാ ര മുള്ള മേൽ നട പ ടി കൾ 
തുട രു ന്ന താ ണെ ന്ന് ഇതി നാൽ 

സംഘാം ഗ ങ്ങ ളെയും 
സംഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെയും അറിയിച്ചുകൊള്ളുന്നു . 


അവ കാശ 


സഹകരണ സംഘം 


( ഒപ്പ് ) 

ലിക്വിഡേറ്റർ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ 

സഹകരണ സംഘം 
( ജനറൽ ) ഓഫീസ്, കണ്ണൂർ, ഇൻസ്പെക്ടർ, കണ്ണൂർ -2 യൂണിറ്റ് . 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)-ടെ 

ഉത്തരവ് 


ന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന ( 3 ) 
പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , ഹോസ്ഥർഗ്ഗ് 
ശുപാർശ ചെയ്തിട്ടുണ്ട്. 

ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് 
നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാധ്യത വിരളമാണന്ന് 
ബോധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 1 ) 
വകുപ്പ് അനുസരിച്ച് സംഘം സമാപ്തീകരിക്കാതിരിക്കുവാൻ 
വല്ല കാര ണവും ബോധിപ്പിക്കുവാ നു ണ്ടെങ്കിൽ ആയത് 7 
ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്ത 

മേ ൽ നട പ ടി കൾ സ്വീക രി ക്കു ന്ന താ ണെന്നും 
കാണിച്ചു കൊണ്ട് സൂ ച ന ( 2 } [ പകാരം സംഘ ത്തിന്റെ 
ഭര ണ സമിതി അംഗ ങ്ങ ൾക്ക് നോട്ടീസ് നൽകി യി രു ന്നു . 
ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
കാസറഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് , ഹോസൂർഗ്ഗ് താലൂക്ക് 
സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് 
നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും 
ആരും തന്നെ യാതൊരു ആക്ഷേ പ മോ അഭി പാ യമോ 
അറിയിച്ചിരുന്നില്ല . 

പ്രസ്തുത സാഹചര്യങ്ങൾ പരിഗണിച്ച് കേരള സഹകരണ 
നിയമം വകുപ്പ് 71 ( സി ) അനുസരിച്ച് ഹോസ്ഥർഗ്ഗ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിൽ ഉദുമ യൂണിറ്റ് ഇൻസ്പെക്ടർ 
ശ്രീ . രഞ്ജിത്ത്, പി . വി . - യെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
നിയമിച്ച് സൂചന ( 4 ) പ്രകാരം ഉത്തരവായിരുന്നു . എന്നാൽ 
ഹോസ്ഥർഗ്ഗ് താലൂക്കിനെ വിഭജിച്ചപ്പോൾ ടി സംഘത്തിന്റെ 
ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സംഘം ഉൾപ്പെടെ വെള്ളരിക്കുണ്ട് 
താലൂക്കിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെന്നും നിലവിൽ ടി 
സംഘ വു മായി ബന്ധ പ്പെട്ട ഭ ര ണ പ ര മായ കാര്യ ങ്ങ ൾ 
നിർവ്വഹിച്ചുപോരുന്നത് വെള്ളരിക്കുണ്ട് സഹകരണ സംഘം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിൽ നിന്നുമാണ് 
എന്നും, ആയതിനാൽ തന്നെ ലിക്വിഡേ ഷൻ നടപടികൾ 
സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വെള്ളരിക്കുണ്ട് 

സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന് 
കീഴിലുള്ള ഉദ്യോഗസ്ഥനെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
നിയമിക്കുന്നതാണ് ഉചിതമെന്നും, ഹോസ്തുർഗ്ഗ് സഹകരണ 
സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന ( 5 ) പ്രകാരം 
തുടർനടപടികൾക്കായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

സാഹച ര്യ ത്തിൽ 1969 - ലെ കേരള സഹ ക രണ് 
നിയമം 71 വകുപ്പ് അനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരി 
ക്കുന്ന അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 
ഹോസ്ഥർഗ്ഗ് താലൂക്ക് ഹണി പാഡക്ഷൻ ആന്റ് 
മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ് . 
397 - ന്റെ സമാപ്തീകരണത്തിനായി കേരള സഹകരണ 
നിയമം 71 ( 1 ) -ാം വകുപ്പ് പ്രകാരം വെള്ളരിക്കുണ്ട് 
താലൂക്ക് ജനറൽ വിഭാഗം സഹ ക രണ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ വെള്ളരിക്കുണ്ട് 
യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീ . സുനിൽകുമാർ , വി . - യെ 
സംഘ ത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ട് 
ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ 72 ( 2 ) വകുപ്പ് പ്രകാരം സംഘത്തിന്റെ 
എല്ലാ റിക്കാർഡുകളുടെയും ആസ്തികളുടെയും 
ചാർജ്ജ് 

ഉടന ഏ റ്റെ ടു ക്കേ ണ്ടതും സം ഘം 
( പവർത്തനം സമാ പ് തീ ക രി ക്കു ന്ന തിന് വേണ്ട 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 
ലിക്വിഡേറ്റർ ചാർജെ ടുത്ത വിവരം യഥാ സമയം 
അറിയിക്കേണ്ടതാണ്. 

( ഒപ്പ് ) 
സഹകരണ സംഘം ജോയിന്റ് സഹകരണ സംഘം 
രജിസ്ട്രാർ ( ജനറൽ ) ആഫീസ്, ജോയിന്റ് രജിസ്ട്രാർ 
കാസർഗോഡ്. 

( ജനറൽ ) ( ഇൻചാർജ്ജ്). 


സഹകരണ 


സഹ ക ര ണ 


6 6 - ാം 


ഇ 


അന്വ) ഷണ 


നമ്പർ ഒ -607 2020. 

2020 സെപ്റ്റംബർ 14 . 
വിഷയം : -- ഹോസ്ദുർഗ്ഗ് താലൂക്ക് ഹണി പാഡക്ഷൻ 

ആന്റ് മാർക്കറ്റിംഗ് 
സംഘം ക്ലിപ്തം നമ്പർ എസ് . 397 
സമാപ്തീകരണം ലിക്വിഡേറ്ററെ നിയമിച്ച് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന :-( 1 ) കേരള സഹ ക രണ നിയമം 
വകുപ്പ് പ് കാ രം നിയ മി ത നായ 

ഉദ്യോ ഗ സ നായ 
നീലേശ്വരം യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 
10 -8-2015 - ലെ 3204 | 2014 |എൻ നമ്പർ 

അന്വേഷണ റിപ്പോർട്ട്. 
(2 ) ഈ ഓഫീസിലെ 14-1-2019 - ലെ ഇതേ 

നമ്പർ നോട്ടീസ്. 
(3 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , 

ഹോസ്ദുർഗ്ഗിന്റെ 23 - 3 - 2016 - ല 

3205 / 2014 / എൻ നമ്പർ കത്ത്. 
(4) ഈ ഓഫീസിലെ 28-10-2019 ലെ ഇ 

നമ്പർ ഉത്തരവ് . 
( 5 ) അ സിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) , 

ഹോസ് ദുർഗ്ഗിന്റെ 10 - 2 - 20 20 - ല 

1800 / 2019 / യു നമ്പർ കത്ത് . 
കാസറഗോഡ് ജില്ലയിലെ ഹോസ്ഥർഗ്ഗ് താലൂക്കിൽ 
18-4-2007 - ൽ രജിസ്റ്റർ ചെയ്യുകയും 6-7-2007 - ൽ പ്രവർത്തനം 
ആരം ഭി ക്കു കയും ചെയ്ത സംഘം നില വിൽ സംഘം 
നിയമാവലിയിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ പറയുന്ന യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്ന് ലഭ്യമായ വിവരങ്ങളുടെ 
അടിസ്ഥാനത്തിൽ ബോദ്ധ്യമായിട്ടുള്ളതായും സംഘത്തിന്റെ 
പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ ഉള്ള യാതൊരുവിധ 
സാധ്യ തയും കാണു ന്നി ല്ലെന്നും ആയ തി നാൽ കേരള 
സഹകരണ നിയമം 71 ( 1 ) പ്രകാരം സംഘം സമാപ്തീകരിക്കു 


1 . 


സംഘം 


2 


3 . 


330 


